Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N )/ 634/ 2012 -14 


കര 


GOVE 


ള സർക 


കാർ . 


WMENT OF 


TERALA 


tl cf Kk deky 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


| 2014 മാർച്ച് 25 
25th March 2014 

1189 മീനം 11 
11th Meenaml189 


നമ്പർ 


Vol . III 


No. 


Thiruvananthapuram , 

Tuesday 


1936 ചൈത്രം 4 
4th Chaithra 1936 


PART III 
Industries Department 


ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം 
ജനറൽ മാനേജരുടെ നടപടിക്രമം 

( ഹാജർ: റ്റി. കെ . മോഹനചന്ദ്രൻ) 
നമ്പർ ജി. / 2964 / 13 . 

2013 ഡിസംബർ 12 . 


ലിക്വിഡേറ്ററായി നിയമിക്കുകയും ലിക്വിഡേറ്റർ ചാർജ്ജ് 
എടുക്കുകയും ചെയ്തു . ഈടാക്കാൻ കഴിയുന്ന ആസ്തികൾ 
ഈടാക്കുകയും കൊടുത്തുതീർക്കാൻ കഴിയുന്നവ കൊടുത്തു 
തീർക്കു ക യും ചെയ്തെന്നും ഇനിയും ആ സ് തി കൾ 
ഈടാക്കാനോ ബാദ്ധ്യ ത കൾ കൊടുത്തുതീർക്കാനോ 
ഇല്ലായെന്നും ആയതിനാൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്യണമെന്നും സൂചന (2 ) പ്രകാരം ലിക്വിഡേറ്റർ ശുപാർശ 
ചെയ്തിരിക്കുന്നു . ആയതിനാൽ താഴെപ്പറയും പ്രകാരം ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 

ഉത്തരവ് 


വിഷയം: വ്യവസായം - സഹകരണം - ചേർത്തല 

ഗിരിജൻ വ്യവസായ സഹകരണ സംഘം 
ലിമിറ്റഡ് നമ്പർ എസ് ഇൻഡ് ( എ ) 238 , 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് 
സൂചന:- (1 ) ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 

മാനേജരുടെ 20 - 9 - 2011 -ാം തീയതിയിലെ 

സി / 4304 / 11 നമ്പർ ഉത്തരവ്. 
- (2) ജൂനിയർ കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ 

(എച്ച്എൽഒ ) ആലപ്പുഴയുടെ 1- 7 -2013 - ലെ 

ജെ . സി . ഐ . (എച്ച്എ ൽഒ)/ 65 / 13 നമ്പർ കത്ത്. 
ആലപ്പുഴ ജില്ലാ വ്യവസായകേന്ദ്രം ജനറൽ മാനേജരുടെ 
20 - 9 - 2011 -ാം തീയതിയിലെ സി / 4304 / 11 -ാം നമ്പർ ഉത്തരവ 
നുസരിച്ച് ചേർത്തല ഗിരിജൻ വ്യവസായ സഹകരണ സംഘം 
ലിമിറ്റഡ് നമ്പർ എസ് ഇൻഡ് ( എ ) 238 - ന്റെ സമാപ്തീകരണ 
ത്തിനായി ആലപ്പുഴ ജില്ലാ വ്യവസായകേന്ദ്രത്തിലെ ജൂനിയർ 
കോ - ഓ പ്പ റേ റ്റീവ് ഇൻ സ് പ ക് ടർ (എച്ച്എൽ ഔ ) - നെ 


- മേൽ സാഹചര്യങ്ങൾ വിലയിരുത്തി 1969 - ലെ കേരള 
സഹ ക രണ നിയമം വകുപ്പ് 74 അ നു സ രിച്ച് എന്നിൽ 
നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ചേർത്തല 
ഗിരിജൻ വ്യവസായ സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ 
എസ് ഇൻഡ് ( എ ) 238 എന്ന സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
ഇതിനാൽ റദ്ദ് ചെയ്ത് ഉത്ത ര വാകു ന്നു . സംഘത്തിന്റെ 
റിക്കാർഡുകൾ 3 വർഷക്കാലം ലിക്വിഡേറ്റർ സൂക്ഷിക്കേണ്ടതും 
ആയതിനുശേഷം ജനറൽ മാനേജരുടെമുൻകൂർ അനുമതി 
യോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 


- ജില്ലാ വ്യവസായ കേന്ദ്രം, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ജനറൽ മാനേജർ. 


